Reg. No . രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


COVERN 


2 


3 


t 


: : 


MENT OF 


- 


e 


re 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No . 


Vol. LV 
വാല്യം 55 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


2nd March 2010 

2010 മാർച്ച് 2 
11th Phalguna 1931 
1931 ഫാൽഗുനം 11 


നമ്പർ 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 


നമ്പർ ജി. എം . 211 /09 - ഒ . റ്റി . - - 02 / 10 . 2010 ഫെബ്രുവരി 16 . 

കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജല 
വകുപ്പ്, മലപ്പുറം താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് അംഗീകൃത 
കരാറുകാരിൽ നിന്നും പ്രശസ്ത സ്ഥാപനങ്ങളിൽ നിന്നും 
പവ്യത്തിയുടെ പേരും കമ നമ്പരും ആലേഖനം ചെയ്ത 
മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ ജി. എം. 211/ 09 - ഒ. റ്റി.- 02/ 10. 
- പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുകയും ഭൂജല 
വകുപ്പിന്റെ പരിധിയിൽ വരുന്ന മലപ്പുറം ജില്ലയിലെ വിവിധ 
ഗ്രാമ പഞ്ചായത്തുകളിൽ 110 എം . എം . വ്യാസമുള്ള കുഴൽ 
കിണർ കുഴിച്ച് ഹാന്റ്പമ്പ് ( ഐ .എസ്. ഐ . മുദ്രയുള്ളത്) 
വാങ്ങി ഘടിപ്പിച്ച് പ്ളാറ്റ്ഫോം നിർമ്മിക്കുന്ന പ്രവൃത്തി. 
( Under RGDWMS - 2009- 10 ) - 2, 00, 000 രൂപ. 

നിരതദ്രവ്യം രൂപ 5 ,000 . 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400+ വാറ്റ്. 

ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 8 - 3 - 2010 , 1 മണി. 

ദർഘാസ് ഫോറങ്ങൾ സ്വീകരിക്കുന്ന അവസാന 
അവസാന തീയതിയും സമയവും 8 - 3 - 2010, 3 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 8- 3 - 2010, 
4 മണി. 

പ്രവൃത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി 10 ദിവസം. 


നമ്പർ ജി . എം . 1111/09- ഒ. റ്റി . 02/ 10 . - 2010 ഫെബ്രുവരി 17. 

- കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജല 
വകുപ്പ്, മലപ്പുറം താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് അംഗീകൃത 
കരാറുകാരിൽനിന്നും പ്രശസ്ത സ്ഥാപനങ്ങളിൽ നിന്നും 
പ്രവൃത്തിയുടെ പേരും കമ നമ്പരും ആലേഖനം ചെയ്ത 
മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ- ജി. എം .- 1111 / 09- ഒ. റ്റി .- 02 / 10 . 

- പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുകയും - ഭൂജല 
വകുപ്പിന്റെ പരിധിയിൽ വരുന്ന മലപ്പുറം ജില്ലയിലെ വിവിധ 
ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 110 എം . എം . വ്യാസമുള്ള 
കുഴൽ കിണർ കുഴിച്ച് ഹാന്റ്പമ്പ് ( ഐ .എസ്. ഐ . മുദ്രയുള്ളത്) 
വാങ്ങി ഘടിപ്പിച്ച് പ്ളാറ്റ്ഫോം നിർമ്മിക്കുന്ന പ്രവൃത്തി. - 
2,00 , 000 രൂപ. 

നിരതദ്രവ്യം രൂപ 5,000 . 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + വാറ്റ്. 

ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 9 - 3 -2010 , 1 മണി. 

- ദർഘാസ് ഫോറങ്ങൾ സ്വീകരിക്കുന്ന അവസാന 
തീയതിയും സമയവും - 9 - 3 - 2010 , 3 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 9 - 3 - 2010 , 
- 4 മണി. 

- പ്രവൃത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി 10 ദിവസം. 
ജില്ലാ ആഫീസറുടെ കാര്യാലയം, 
ഭൂജല വകുപ്പ്, 
മലപ്പുറം. 

ജില്ലാ ആഫീസർ. 


